Regn . No. KERBIL/ 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No. KL / TV ( N )/634/2015 -17 


A 


- 


GOVERN 


. 
കർ 


രള സർക്ക 
NMENT OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


n 


വാല്യം 5 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


- 


| 2016 നവംബർ 29 
29th November 2016 
| 1192 വൃശ്ചികം 14 
14th Vrischikam 1192 
1938 അഗഹായനം 8 
8th Agrahayana 1938 


Vol. V 


No. | 47 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


നമ്പർ ഡി - 13322 / 2016. 


2016 നവംബർ 7 . 


- പുനലൂർ താലൂക്കിൽ അഞ്ചൽ വില്ലേജിൽ സർവെ നമ്പർ 
434/ 13 / 1- ൽപ്പെട്ടതും നാളിത് ടി വില്ലേജിൽ അഗസ്ത്യ ക്കോട് 
ചിറ്റൂർ പുത്തൻ വീട്ടിൽ ഗൗരിക്കുട്ടി മകൾ ലതിക പേർക്കുള്ള 
ബ്ലോക്ക് നമ്പർ 33 - ൽ റീ സർവെ 612 / 5 - ൽപ്പെട്ടതുമായ 
സ്ഥലത്ത്എൽ. എ . സി. 945/ 99 പ്രകാരം റീ സർവെ ചെയ്ത് 
നിർത്തിയിട്ടുള്ള ഒരു തേക്ക് മരം 8 - 12 - 2016 -ാം തീയതി 
11 മണിക്ക് അഞ്ചൽ വില്ലേജാഫീസിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്യുന്നതിന് പുനലൂർ തഹശീൽദാരെ ചുമതലപ്പെടു 
ത്തിയിരിക്കുന്നു . ടി മരത്തിന് വനം വകുപ്പ്, - 11,638 
വില മതിച്ചിട്ടുള്ളതാണ്. 

ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിശ്ചിത സ്ഥലത്തും സമയത്തും എത്തി ചേർന്ന് 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
വിളികേൾക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 


സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. ലേലം വിളികേൾക്കുന്നയാൾ 
അപ്പോൾ തന്നെ ലേല തുകയും നിയമാനുസൃത വിൽപ്പന 
നികുതിയും ലേല ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിക്കുന്ന 
മുറയ്ക്ക് ടിയാൻ സ്വന്തം ചെലവിൽ ടി മരം മുറിച്ച് നീക്കം 
ചെയ്യേണ്ടതാണ്. 

- ഏതെങ്കിലും കാരണവശാൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ 
വിജയകരമായി ലേലം നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ 
അനുയോജ്യമായ മറ്റൊരു ദിവസം തഹശീൽദാർക്ക് 
- നിശ്ചയിക്കാവുന്നതും ടി തീയതിയിൽ പുനർ ലേലം 
നടത്താവുന്നതുമാണ്. ലേലം അംഗീകരിക്കു ന്നതിനും 
നിരാകരിക്കുന്നതിനും കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് 
പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. സാധാരണ സർക്കാർ 
ലേ ങ്ങ ൾക്കുള്ള എല്ലാ നിബന്ധനകളും ടി ലേലത്തിനും 
ബാധകമായിരിക്കുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


